Government of Kerala 
കേരള സർക്കാർ 

2011 


- Reg. No . രജി. നമ്പർ 
KL/ TV ( N ) /12 /2009 -2011 


सत्यमेव जयते 


GOVERNS 


. 
കേര 


ള സർക്ക 
VMENT OF 


ാർ 
KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


28th June 2011 

2011 ജൂൺ 28 
7th Ashadha 1933 
1933 ആഷാഢം 7 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Health Services Department 

TENDER NOTICES 


(1 ) 


No. S2/1787/11 . 

21st May 2011 . 
Sealed tenders in the prescribed forms are invited 
for the supply of EIA Kit for Parathormone assay with 
microplate of 96 wells- 1 kit to Medical College Hospital, 
Kozhikode. 


Superscription Tender Number should be specifically 
noted as No. S2 /1787/ 11. 

Price of tender (ST Cash only /Money Order) — 
R300 + VAT = { 338. 

Date and time of close of sale of tender forms — 
6 - 7- 2011 at 3 p . m . 
Date and time of receipt of tender - 7 - 7 - 2011 

I - 1 - 1 - 2011 
at 5 p . m . 

Date and time for opening of tender - 8 -7 -2011 
at 11 a .m .. 

Date up to which rates are to be firms— 30 -9- 2011. 

Address of the officer from whom tender forms are 
to be obtained and whom tenders are to be sent - The 
Superintendent, Medical College Hospital, Kozhikode - 8 . 


കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 
ഇ . ഐ . എ . കിറ്റ് ഫോർ പാരാതോർമോൺ അസെസ വിത്ത് 
മെകോപ്ളേറ്റ്ഓഫ്96 വെൽസ്സപ്ലെചെയ്യുന്നതിന് നിശ്ചിത 
ഫോറത്തിൽ സീൽ ചെയ്ത ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ടെണ്ടർ അയയ്ക്കുന്ന കവ റിനു മുക ളിൽ ടെണ്ടർ 
നമ്പർ എസ്2 /1787 / 11 എന്ന്വ്യക്തമായി കാണിച്ചിരിക്കേണ്ടതാണ്. 

ടെണ്ടറിന്റെ വില (ടാക്സ് അടക്കം) X 300 + വാറ്റ്=338 . 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 6 - 7 - 2011, 3 മണി. 

- ടെണ്ടർ കിട്ടേണ്ട അവസാന തീയതിയും സമയവും - 
7 - 7 - 2011, 5 മണി. 


ടെണ്ടർ പൊളിക്കുന്ന തീയതിയും സമയവും - 8 - 7 - 2011, 
- 11 മണി. 


ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
തീയതി- - 30 - 9 -2011. 

ടെണ്ടർ ഫോറം കിട്ടുന്നതും പൂരിപ്പിച്ചു അയയ്ക്കേണ്ടതുമായ 
വിലാസം --സൂപ ണ്ട് , മെഡിക്കൽ കോളേജ് ആശു പ്രതി, 
കോഴിക്കോട്-8. 


( 2 ) 


No. S2 - 4599 /11 / HDS. 

26th May 2011. 
Sealed tenders in the prescribed forms are invited 
for the supply of the following items to Medical College 
Hospital, Kozhikode . 


NAME OF ITEMS 


| 1. EIA Kit for Anti TPO Ab . 
2 . EIA Anti TPO Kit containing flat bottomed EIA 

microplate of 96 wells each with required reagent. 


Superscription Tender Number should be specifically 
noted as No. S2/4599 /11/HDS. 


- Price of tender (in duplicate) ST Cash only / Money 
Order 7 400 + VAT @ 12. 5 % 


Date and time of close of sale of tender forms 
6- 7- 2011 at 3 p. m . 


| Date and time of receipt of tender -7 -7- 2011 at 5 p. m . 

Date and time for opening of tender - 8 -7 -2011 
at 11 a.m . 


Date up to which rates are to be firms— 31- 10 -2011. 


Address of the officer from whom tender forms are 
to be obtained and whom tenders are to be sent — The 
Superintendent, Medical College Hospital, Kozhikode- 8. 


കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 
താഴെ പറയുന്നവ സപ്ലെചെയ്യുന്നതിന് നിശ്ചിത ഫോറത്തിൽ 
സീൽ ചെയ്ത ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ഇനവിവവരം 


ഇ . ഐ . എ . കിറ്റ് ഫോർ ആന്റി ടി. പി. ഒ. എ . ബി., ആവശ്യമായ 
റീഏജന്റോടുകൂടിയ 96 വെൽസുള്ള പരന്ന അടിവശമുള്ള 
ഇ . ഐ . എ . ആന്റി ടി. പി. ഒ . കിറ്റ്. 

- ടെണ്ടർ അയയ്ക്കുന്ന കവറിനുമുകളിൽ ടെണ്ടർ നമ്പർ 
എസ്2 / 4599/ 11/ HDS എന്ന്വ്യക്തമായി കാണിച്ചിരിക്കേണ്ടതാണ്. 


ടെണ്ടറിന്റെ വില (ടാക്സ് അടക്കം) X 400 + വാറ്റ് 12.5 %. 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 6 -7 - 2011, 3 മണി. 


ടെണ്ടർ കിട്ടേണ്ട അവസാന തീയതിയും സമയവും 
7 - 7 - 2011, 5 മണി. 


- ടെണ്ടർ പൊളിക്കുന്ന തീയതിയും സമയവും -8-7 -2011, 
11 മണി. 


ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
തീയതി 31- 10 -2011. 


- ടെണ്ടർ ഫോറം കിട്ടുന്നതും പൂരിപ്പിച്ചു അയയ്ക്കേണ്ടതുമായ 
വിലാസം - സൂപ ണ്ട്, മെഡിക്കൽ കോളേജ് ആശു പ്രതി, 
കോഴിക്കോട്- 8. 


Medical College Hospital, 
Kozhikode. 


( Sd.) 
Superintendent. 


